C 


Regn . No. KERBIL / 2012 / 45073 

dated 5-9-2012 with RNI 


सत्यमेव जयते 


കേരള സർക്കാർ 
Government of Kerala 

2021 


Reg . No. KLITV ( N ) 634 / 2021-2023 


കേരള 


സർക്കാർ 


COVERNMENT 
OF KERALA 


കേരള ഗസറ് 


KERALA GAZETTE 


ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 

PUBLISHED BY AUTHORITY 


തിരുവനന്തപുരം , 

ചൊവ്വ 


വാല്യം 10 


2021 സെപ്റ്റംബർ 21 
21st September 2021 

1197 കന്നി 5 
5th Kanni 1197 


നമ്പർ 


} 


37 


Vol . X 


No. 


Thiruvananthapuram , 

Tuesday 


1943 ഭാദം 30 
30th Bhadra 1943 


PART III 


Notifications by Heads of Departments 
Commissionerate of Land Revenue 


21st SEPT . 2021 ] 


COMMISSIONERATE OF LAND REVENUE 


7659 


കമ 


പേര് 


വയസ് 


Varkala Taluk 


പരേതനുമായുള്ള 

ബന്ധം 


നമ്പർ 


പരസ്യം 


( 1 ) 


1 


ആർ . സരളമ്മ 


ഭാര്യ 


69 


നമ്പർ ബി2-78642021 . 


2021 സെപ്റ്റംബർ 7 . 


2 


സന്തോഷ് , എം . എസ് . 


മകൻ 


39 


3 


മഞ്ജു , എം . എസ് . 


മകൾ 


34 


( പരേതന്റെ മാതാപിതാക്കൾ ജീവിച്ചിരിപ്പില്ല . 


അവ കാശ 


ആകയാൽ മേൽപ്പറഞ്ഞ 1 മുതൽ 3 വരെ കക്ഷികൾ 
പേരിൽ 

സാക്ഷ്യ പത നൽകു ന്ന തിൽ 
ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം 
കേരള ഗവൺമെന്റ് ഗസറ്റിൽ പ്രസിദ്ധം ചെയ്യുന്ന തീയതി 
മുതൽ 30 ദിവ സ ത്തി നകം ഈ ആഫീസിൽ നേരിട്ട് 
ഹാജരായി ബോധിപ്പിക്കേണ്ടതാണ് . സമയപരിധി കഴിഞ്ഞും 
തപാൽ മാർഗ്ഗവും ഉള്ള പരാതികൾ പരിഗണിക്കുന്നതല്ല . 


വർക്കല താലൂക്കിൽ ചെമ്മരുതി വില്ലേജിൽ മുത്താന പി . 
ഒ . , ചാവർകോട് , നജ്മ മൻസിൽ വീട്ടിൽ ഷിഹാബുദ്ദീൻ 
എന്നയാൾ 13-6-2021 -ാം തീയതി മരണപ്പെട്ടുവെന്നും പരേതന്റെ 
അ ന ത രാ വ കാശ സർട്ടി ഫിക്കറ്റ് ലോട്ടറി ക്ഷേമ നിധി 
ബോർഡിൽ ഹാജരാക്കുന്ന തിനും മറ്റ് ആവ ശ്യ ങ്ങൾക്കും 
വേണ്ടി നൽകണമെന്ന് കാണിച്ച് പരേതന്റെ മകൻ ചെമ്മരുതി 
വില്ലേജിൽ മുത്താന പി . ഒ . ചാവർകോട് , നജ്മ മൻസിൽ 
വീട്ടിൽ അലി സമർപ്പിച്ച് അപേക്ഷ യിൻ മേൽ ചെമ്മ പുതി 
വില്ലേ ജാ ഫീ സർ 

അവകാശ മൊഴി രേഖ പ്പെ ടു ത്തിയും 
അന്വേഷണം നടത്തിയും ഹാജരാക്കിയ രേഖകളും മരണ 
സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിലും ഷിഹാ ബു ദ്ദീൻ , 
13-6-2021 -ാം തീയതി മരണപ്പെട്ടുവെന്നും പരേതന് താഴെ 
പറയുന്ന അവകാശികൾ ഉണ്ടെന്നും അറിവായിരിക്കുന്നു . 


( 4 ) 


പേര് 


വയസ് 


കമ 
നമ്പർ 


പരേതനുമായുള്ള 

ബന്ധം 


നമ്പർ ബി4-11728 2021. ( എ ) 


2021 സെപ്റ്റംബർ 3 . 


1 


43 


അസുമാബീവി 
നജ്മ 


ഭാര്യ 
മകൾ 


2 


26 


3 


അലി 


മകൻ 


24 


ചിറയിൻകീഴ് താ ലൂ ക്കിൽ ആറ്റിങ്ങൽ വില്ലേജിൽ 
ചന്ദ്രാലയം വീട്ടിൽ എസ് . മാധവൻനായർ , 21-5-2021 -ാം തീയതി 
മരണപ്പെട്ടുവെന്നും പരേതന്റെ പേരിലുള്ള നിയമാനുസൃത 
ആവശ്യങ്ങൾക്ക് ഹാജരാക്കുന്നതിനുവേണ്ടി ടിയാന്റെ അവകാശ 
സർട്ടി ഫിക്കറ്റ് നൽക ണ മെന്ന് കാണിച്ച് പരേതന്റെ ഭാര്യ 
ലളിതാ ഭായി അമ്മ , കെ . സമർപ്പിച്ച അപേക്ഷ യിൻമേൽ 
ആറ്റിങ്ങൽ - അവനവഞ്ചേരി വില്ലേജാഫീസർമാർ മുഖാന്തിരം 
അവകാശ വിചാരണ നടത്തി വരുത്തിയ റിക്കാർഡുകളും 
മരണസർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ എസ് . മാധവൻ നായർ , 
21-5-2021 -ാം തീയതി മരണപ്പെട്ടുവെന്നും പരേതന് താഴെ പറയുന്ന 
അവകാശികൾ ഉണ്ടെന്നും അറിവായിരിക്കുന്നു . 


( പരേതന്റെ മാതാപിതാക്കൾ ജീവിച്ചിരിപ്പില്ല . ) 
ആകയാൽ മേൽപ്പറഞ്ഞ 1 മുതൽ 3 വരെ കക്ഷികളെ 
അനന്തരാവകാശികളാക്കി സാക്ഷ്യ പത്രം നൽകുന്നതിൽ 
ആർക്കെങ്കിലും ആക്ഷേപമുള്ള പക്ഷം ഈ പരസ്യം കേരള 
ഗവൺമെന്റ് ഗസറ്റിൽ പ്രസിദ്ധീകരിക്കുന്ന തീയതി മുതൽ 30 
ദിവസത്തിനകം ഈ ആഫീസിൽ നേരിട്ടോ തപാൽ മുഖ 
നയോ രേഖാമൂലം ബോധിപ്പിക്കേണ്ടതാണ് . 30 ദിവസ കാലാ 
വധി കഴിഞ്ഞു ലഭിക്കുന്ന പരാതികൾ പരിഗണിക്കുന്നതല്ല 
എന്ന വിവരവും അറിയിക്കുന്നു . 


കമ 


പേര് 


വയസ് 


പരേതനുമായുള്ള 

ബന്ധം 


നമ്പർ 


1 


ലളിതാഭായി അമ്മ , കെ . 


ഭാര്യ 


70 


2 


ചന്ദ്രശേഖരൻ നായർ , എം . 


മകൻ 


47 


3 


ചന്ദ്രബാബു , എം . 


42 


33 


നമ്പർ ബി2-7749 / 2021 . 

2021 സെപ്റ്റംബർ 7 . 
വർക്കല താലൂക്കിൽ വർക്കല വില്ലേജിൽ വർക്കല പി . ഒ . , 
പുന്നമൂട് , ആർ . എസ് . ഭവൻ വീട്ടിൽ സരസ്വതി എന്നവർ 
29-5-2021 -ാം തീയതി മരണപ്പെട്ടുവെന്നും പരേതയുടെ അനന്തരാ 
വകാശ സർട്ടിഫിക്കറ്റ് ബാങ്കിൽ ഹാജരാക്കുന്നതിനും മറ്റ് 
ആവശ്യങ്ങൾക്കും വേണ്ടി നൽകണമെന്ന് കാണിച്ച് പരേതയുടെ 
മകൻ വർക്കല വില്ലേജിൽ വർക്കല പി . ഒ . , പുന്ന മൂ ട് , 
ആർ . എസ് . ഭവൻ വീട്ടിൽ സൂരജ് , ആർ . എസ് . 
സമർ പ്പിച്ച അപേക്ഷ യി മേൽ വർക്കല വില്ലേജാഫീ സർ 
അവകാശ മൊഴി രേഖപ്പെടുത്തിയും അന്വേഷണം നടത്തിയും 
ഹാജരാക്കിയ രേഖകളും മരണ സർട്ടിഫിക്കറ്റും പരിശോധിച്ച 
തിലും സരസ്വതി , 29-5-2021 -ാം തീയതി മരണപ്പെട്ടുവെന്നും 
പരേതയ്ക്ക് താഴെപ്പറയു ന്ന അവകാശികൾ ഉണ്ടെന്നും 
അറിവായിരിക്കുന്നു . 


4 


ചന്ദ്രപ്രകാശ് , എം . 


40 


( പരേതന്റെ മാതാപിതാക്കൾ ജീവിച്ചിരിപ്പില്ല . 


അവ കാശ 


ആകയാൽ മേൽപ്പറഞ്ഞ 1 മുതൽ 4 വരെ കക്ഷികൾ 
പേരിൽ 

സാക്ഷ്യ പ്രത നൽകു ന്ന തിൽ 
ആർക്കെങ്കിലും ആക്ഷേപമുള്ള പക്ഷം ആയത് ഈ പരസ്യം 
കേരള ഗവൺമെന്റ് ഗസറ്റിൽ പ്രസിദ്ധം ചെയ്യുന്ന തീയതി 
മുതൽ 30 ദിവ സ ത്തി നകം ഈ ആഫീ സിൽ നേരിട്ട് 
ഹാജരായി ബോധിപ്പിക്കേണ്ടതാണ് . സമയപരിധി കഴിഞ്ഞും 
തപാൽ മാർഗ്ഗവും ഉള്ള പരാതികൾ പരിഗണിക്കുന്നതല്ല . 


പേര് 


ക്രമ 
നമ്പർ 


പരേതയുമായുള്ള വയസ് 


ബന്ധം 


1 


44 


2 


43 


ബിന്ദു , ആർ . എസ് . 

മകൾ 
സൂരജ് , ആർ . എസ് . 

മകൻ 
സിന്ധു , ആർ . എസ് . 

മകൾ 
( പരേതയുടെ മാതാപിതാക്കളും ഭർത്താവും ജീവിച്ചിരിപ്പില്ല ) 


3 


40 


താലൂക്കാഫീസ് , 
ചിറയിൻകീഴ് , 


( ഒപ്പ് ) 
തഹശീൽദാർ . 


Gaz , No.37 / 2021 / DTP . ( CLR ) . 


107 


7660 


KERALA GAZETTE 


[ PART III 


SCHEDULE 


SI , 
10 , 


Name of the 
legal heirs 


Relationship 
with the deceased 


Age 


ആകയാൽ മേൽപ്പറഞ്ഞ 1 മുതൽ 3 വരെ കക്ഷികളെ 
അനന്തരാവകാശികളാക്കി സാക്ഷ്യപത്രം നൽകുന്നതിൽ 
ആർക്കെങ്കിലും ആക്ഷേപമുള്ള പക്ഷം ഈ പരസ്യം കേരള 
ഗവൺമെന്റ് ഗസറ്റിൽ പ്രസിദ്ധീകരിക്കുന്ന തീയതി മുതൽ 30 
ദിവസത്തിനകം ഈ ആഫീസിൽ നേരിട്ടോ തപാൽ മുഖ 
നയോ രേഖാമൂലം ബോധിപ്പിക്കേണ്ടതാണ് . 30 ദിവസ കാലാ 
വധി കഴിഞ്ഞു ലഭിക്കുന്ന പരാതികൾ പരിഗണിക്കുന്നതല്ല 
എന്ന വിവരവും അറിയിക്കുന്നു . 


1 


Jyothi Basu 


Son 


62 


33 


( 3 ) 


നമ്പർ ബി2-8500 2021 . 


2021 സെപ്റ്റംബർ 1 . 


2 Anitha 

Daughter 61 
3 Ajitha 

58 
The parents and husband of the deceased are not 
alive . Objections if any against the issuance of legal 
heirship certificate to the above said 3 persons has to be 
filed in persons before the under signed within 30 days 
from the date of publication of the notice in the Kerala 
Gazette . Belated applications and those send by post will 
not be considered . 

. 


Taluk Office , 
Varkala . 


( Sd . ) 
Tahsildar . . 


വർക്കല താലൂക്കിൽ ഇടവ വില്ലേജിൽ ഇടവ് പി . ഒ . , 
വെൺ കു ളം , കാട്ടു വി ള , ഒലി പൂ വിള വീട്ടിൽ ഭാസ്ക രൻ 
എന്നയാൾ 9-11-2020 -ാം തീയതി മരണപ്പെട്ടുവെന്നും പരേതന്റെ 
അ ന ത രാ വ കാശ സർട്ടി ഫിക്കറ്റ് എം . എ . സി . റ്റി . 
കോടതിയിൽ ഹാജരാക്കുന്നതിനും മറ്റ് ആവശ്യങ്ങൾക്കും 
വേണ്ടി നൽകണമെന്ന് കാണിച്ച് പരേതന്റെ മകന്റെ ഭാര്യ ഒറ്റൂർ 
വില്ലേജിൽ കല്ലമ്പലം പി . ഒ . , മാവിൻമൂട് , ചരുവിള വീട്ടിൽ 
ബേബി . എ . സമർപ്പിച്ച അപേക്ഷ യി നൂൽ ബന്ധ ഉ 

പ്പെട്ട 
വില്ലേജാഫീസർമാർ അവകാശ മൊഴി രേഖപ്പെടുത്തിയും 
അന്വേഷണം നടത്തിയും ഹാജരാക്കിയ രേഖകളും മരണ 
സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിലും ഭാസ്കരൻ , 9-11-2020 -ാം 
തീയതി മര ണ പ്പെട്ടു വെന്നും പരേ തന് താഴെപ്പറ യു ന്ന 
അവകാശികൾ ഉണ്ടെന്നും അറിവായിരിക്കുന്നു . 


Kattakada Taluk 


പരസ്യം 


( 1 ) 


നമ്പർ എ3-13594 2021 . 


2021 സെപ്റ്റംബർ 7 . 


പേര് 


കമ 
നമ്പർ 


പരേതനുമായുള്ള വയസ് 


ബന്ധം 


1 


ബേബി , എ . 


പരേതനായ മകൻ 


അജികുമാറിന്റെ ഭാര്യ 


39 


2 


അബി , എ . 


മകൻ 


14 


33 


3 


അനു , എ . 


12 


59 


കാട്ടാക്കട താലൂക്കിൽ ഒറ്റശേഖരമം ഗലം വില്ലേജിൽ 
ഒറ്റശേഖരമംഗലം പി . ഒ . , ഷീല ഭവനിൽ എൽ . ഇന്ദിരാദേവി 
വാരസ്യാർ മരിച്ചുപോയതിനാൽ പരേതയുടെ പേരിൽ ലഭിക്കാനുള്ള 
ആനുകൂല്യങ്ങൾ വാങ്ങുന്നതിനും മറ്റാവശ്യങ്ങൾക്കുമായി ഒരു 
അവകാശ സർട്ടിഫിക്കറ്റ് ലഭിക്കണമെന്ന് കാണിച്ച് മുകളിൽ 
രേഖപ്പെടുത്തിയിരിക്കുന്ന വിലാസത്തിലെ താമസക്കാരനായ 
പി . 

ഗോപാ ല ക ഷ് ണ വാര്യർ ബോധി പ്പിച്ച 
അപേ ക്ഷ യിൻ മേൽ ഒറ്റ ശ ഖ ര മം ഗ ലം , വീ ര ണ കാ വ് , 
ശാസ്തമംഗലം വില്ലേജാഫീസർമാർ മുഖേന അവകാശ വിചാരണ 
നടത്തുകയും റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുള്ളതും അതിൻ പ്രകാരം 
ടിയാൾ 27 -11 -2 020 -ൽ മരിച്ചു പോയ തായും പരേ ത യുടെ 
നിയ മാ നു സൃത അ വ കാ ശി ക ളായി ചുവടെ ചേർത്തി രി 
ക്കുന്നവരാണുള്ളതെന്നും കാണുന്നു . 


ആർ . 


( പരേതന്റെ മാതാപിതാക്കളും ഭാര്യയും ഏക മകൻ 
അജികുമാറും ജീവിച്ചിരിപ്പില്ല ) 


പേര് 


ആകയാൽ മേൽപ്പറഞ്ഞ 1 മുതൽ 3 വരെ കക്ഷികളെ 
അനന്തരാവകാശികളാക്കി സാക്ഷ്യ പത്രം നൽകുന്നതിൽ 
ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ഈ പരസ്യം കേരള 
ഗവൺമെന്റ് ഗസറ്റിൽ പ്രസിദ്ധീകരിക്കുന്ന തീയതി മുതൽ 30 
ദിവസത്തിനകം ഈ ആഫീസിൽ നേരിട്ടോ തപാൽമു ഖ 

രേഖാ മൂലം ബോധി പ്പി ക്കേ ണ്ട താ ണ് . 
ദിവസ കാലാ വധി കഴിഞ്ഞു ലഭി ക്കുന്ന പരാ തി കൾ 
പരിഗണിക്കുന്നതല്ല എന്ന വിവരവും അറിയിക്കുന്നു . 

( 4 ) 
No. E2-8437 / 2021 . 

6th September 2021 . 

. 


ക്രമ 
നമ്പർ 


പരേതയുമായുള്ള വയസ് 


ബസം 


ന യാ 


30 


1 


88 


2 


56 


3 


54 


Notice is hereby given all to whom it may concern 
that Jyothi Basu , Makam , Thokkadu P. O. , Chemmaruthy 
Village , Varkala Taluk , Thiruvananthapuram District in 
Kerala State has applied for a Legal Heirship Certificate 
produced before Sub Treasury Office and other purposes 
due to his mother Suseelabhai who died on 
13-5-2021 . Enquires conducted through the Village Officer , 
Chemmaruthy reveals that the following persons are the 
legal heirs of the deceased Suseelabhai . 


പി . ആർ . ഗോപാലകൃഷ്ണ വാര്യർ ഭർത്താവ് 
ഷീല , ഐ . ജി . 

മകൾ 
കൃഷ്ണകുമാർ , ജി . 

മകൻ 
പരേതയുടെ പേരിൽ അനന്ത രാവകാശ സർട്ടിഫിക്കറ്റ് 
മു ഖന ലഭി ക്കാ നുള്ള 

എല്ലാ ആ നു കൂ ല്യ ങ്ങ ളും 
വാങ്ങു ന്നതി നുള്ള അവ കാ ശി കൾ 

മേൽപ്പ റ ഞ്ഞ വർ 
മാത്രമാണെന്ന് കാണിച്ച് സർട്ടിഫിക്കറ്റ് കൊടുക്കുന്ന തിന് 
ആർക്കെങ്കിലും ആക്ഷേപമുള്ള പക്ഷം അവർ ആ വിവരം 
പരസ്യം ഗസറ്റിൽ പ്രസിദ്ധപ്പെടുത്തി 30 ദിവസത്തിനകം നേരിട്ട് 
ബോധിപ്പിക്കേണ്ട താണ് . സമയ പരിധി കഴിഞ്ഞും തപാൽ 
വഴിയും ലഭിക്കുന്ന ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ല . 


താലൂക്കാഫീസ് , 
കാട്ടാക്കട . 


തഹശീൽദാർ . 


108 


Salim A. 


Digitally signed by Salim A 
Date : 2021.09.30 21:44:08 
+ 05'30 ' 


